Government of Kerala 
കേരള സർക്കാർ 

2009 


| Reg . No. രജി. നമ്പർ 
KL / TV ( N ) / 12 / 2009 - 2011 


OVEONM 


. കാ 


MENT OF 


( OF KER 


- 


| 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


10th November 2009 

2009 നവംബർ 10 
19th Karthika 1931 
1931 കാർത്തികം 19 


, 44 


വാല്യം 54 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ക്വട്ടേഷൻ/ ലേലപ്പരസ്യം 


നമ്പർ സി - 451/2009. 


2009 ഒക്ടോബർ 1. 


2. ക്വട്ടേഷനിലും ലേലത്തിലുമോ ലേലത്തിൽ മാത്രമോ 
പങ്കെടുക്കുവാൻ താത്പര്യമുള്ളവർ 3,000 (മൂവായിരം) 
രൂപ നിരതദ്രവ്യമായി കെട്ടിവയ്ക്കേണ്ടതാണ്. ക്വട്ടേഷൻ 
ലേലം താത് ക്കാലികമായി സ്ഥിരപ്പെടുത്തുന്ന 
ആളിന്റെ താഴികെ മറ്റുളളവരുടെ നിരതദ്രവ്യം 
അപ്പോൾതന്നെ തിരികെ നൽകുന്നതാണ്. 


വിതുര സർക്കാർ വക ജഴ്സി ഫാമിലെ ഉപയോഗ 
ശൂന്യമായ 31 വർഷം പഴക്കമുള്ള മഹീന്ദ്ര ട്രാക്ടർ നിലവിലുള്ള 
അവസ്ഥയിൽ 2009 നവംബർ മാസം 16 -ാം തീയതി തിങ്കളാഴ്ച 
പകൽ 12 മണിക്ക് വിതുര ജഴ്സിഫാമിൽ വച്ച് പരസ്യമായി 
ലേലംചെയ്ത് വിൽക്കുന്നതാണ്. 


വാഹനത്തെ സംബന്ധിച്ച വിവരങ്ങൾ 


3. 16 - 11 - 2009, 11.30 - ന് മുമ്പായി ക്വട്ടേഷൻ സമർപ്പിച്ചിരി 

ക്കേണ്ടതാണ്. അന്നേ ദിവസം ഹാജരുളള 
ക്വട്ടേഷണർമാരുടെ സാന്നിദ്ധ്യത്തിൽ ഉച്ചയ്ക്ക് 12 
മണിക്ക് ജഴ്സിഫാം ആഫീസിൽ വച്ച് പരസ്യമായി 
ലേലം നടക്കുന്നതാണ്. അതിനുശേഷം ക്വട്ടേഷൻ 
തുറക്കുന്നതാണ്. 


രജിസ്റ്റർ നമ്പർ 


കെ . ആർ. റ്റി . 9654 


Year of Manufacture — 1978 


4 


. 


ചേസിസ് നമ്പർ - 13542 


എഞ്ചിൻ നമ്പർ - 11042 
Horse power — 50 HP 


ക്വട്ടേഷനിലോ ലേലത്തിലോ ഏതാണ് കൂടുതൽ തുക 
വാഗ്ദാനം ചെയ്യപ്പെടുന്നത് ആ ആളുടെ പേരിൽ 
വിൽപ്പന താത്ക്കാലികമായി ഉറപ്പിക്കുന്നതും ടിയാൻ 
ഉടൻതന്നെ ലേല ക്വട്ടേഷൻ തുകയുടെ മൂന്നിൽ ഒരു 
ഭാഗം അടച്ച് രസീത് കൈപ്പറ്റേണ്ടതുമാണ്. 


നിബന്ധനകൾ 


1. ക്വട്ടേഷൻ ഉളളടക്കം ചെയ്ത കവറിനുമുകളിൽ ട്രാക്ടർ 

ലേലത്തിനുള്ള ക്വട്ടേഷൻ എന്ന് രേഖപ്പെടുത്തിയിരി 
ക്കേണ്ടതാണ്. 


5. ക്വട്ടേഷൻ/ ലേലം തിരുവനന്തപുരം ജില്ലാ 
പഞ്ചായത്തിന്റെ അംഗീകാരത്തിന് വിധേയമായി 
സ്ഥിരപ്പെടുത്തിക്കഴിഞ്ഞാൽ ക്വട്ടേഷൻ തുകയുടെ 
ബാക്കിയും വിൽപ്പന നികുതിയും അടച്ച് വാഹനം 
മാറ്റേണ്ടതാണ്. 


Gaz .No.44 /2009/DTP (Agriculture ). 


144 


KERALA GAZETTE 


[PART III 


നൽകേണ്ടതാണ്. 


6. ക്വട്ടേഷൻ/ ലേലം നിശ്ചയിച്ച ദിവസം അവധി 
( പഖ്യാപിച്ചാൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം 
ക്വട്ടേഷൻ നടപടികൾ നടത്തുന്നതാണ്. 


യാതൊരു കാരണവും ബോധിപ്പിക്കാതെ തന്നെ 
ക്വട്ടേഷൻ/ ലേല നട പടികൾ റദ്ദാക്കുന്നതിനും 
അസ്ഥിരപ്പെടുത്തുന്നതിനുമുള്ള അധികാരം ബന്ധപ്പെട്ട 
ഓഫീസറിൽ നിക്ഷിപ്തമാണ്. 


- എല്ലാവിധ ക്വട്ടേഷൻ/ ലേല നിബന്ധനകൾ ഇതിനും 
ബാധകമാണ്. കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 
ദിനങ്ങളിൽ ഈ ആഫീസിൽ നിന്ന് നേരിട്ട് 
അറിയാവുന്നതാണ്. 


ജഴ്സി ഫാം , 
മരുതുമല പി . ഒ ., വിതുര. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


ലേലം/ ടെണ്ടർ നോട്ടീസ് 


നമ്പർ ബി - 519/ 2009. 


2009 ഒക്ടോബർ 19 . 


- കോട്ടുക്കലിൽ പ്രവർത്തിക്കുന്ന കൊല്ലം ജില്ലാ കൃഷി 
തോട്ടത്തിലെ കായ്ഫലമുള്ള ഉദ്ദേശം 4000 തെങ്ങുകളിൽനിന്നും 
1- 12 - 2009 മുതൽ 30 - 11 - 2010 വരെയുളള കാലയളവിൽ 
മൂപ്പെത്തിയ നാളികേരം സ്വന്തം ചെലവിൽ വിളവെടുത്ത് 
കൊണ്ട് പോകുന്നതിനുള്ള അവകാശം 25 - 11-2009 ബുധനാഴ്ച 
പകൽ 3 . 30 - ന് (അന്ന് അവധിയാണെങ്കിൽ തൊട്ടടുത്ത 
പ്രവൃത്തി ദിവസം) പരസ്യമായി ലേലം ചെയ്തോ ടെണ്ടർ 
മുഖേനയോ നൽകുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. 


3. പരസ്യലേലം നടത്തിയശേഷം അപ്പോൾ 
ഹാജരുളള വരുടെ സാന്നിദ്ധ്യത്തിൽ ടെണ്ടറുകൾ 
തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ ഏറ്റവും 
കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്ന ആളുടെ പേരിൽ 
ലേലം/ ടെണ്ടർ താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതു 
മായിരിക്കും. ടെണ്ടറുകൾ സമർപ്പിക്കുന്ന ആളുകൾക്കു 
മാത്രമേ ലേലത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളു. 
4. കൂടുതൽ തുക വാഗ്ദാനം ചെയ്ത ആളിന്റെ ത് 
ഒഴികെയുള്ളവരുടെ നിരതദ്രവ്യം അപ്പോൾതന്നെ 
തിരികെ നൽകുന്നതായിരിക്കും. 
5. ലേലം/ ടെണ്ടർ താൽക്കാലികമായി സ്ഥിരപ്പെടുത്തി 

കിട്ടിയ ആൾ നിരതദ്രവ്യം കൂടാതെ വാഗ്ദാനം ചെയ്ത 
തുകയുടെമൂന്നിലൊന്ന് അപ്പോൾതന്നെ ഓഫീസിലടച്ച് 
രസീത് വാങ്ങേണ്ടതാണ്. 
- ലേലം/ ക്വട്ടേഷൻ മേലധികാരികളുടെ അംഗീകാരത്തിന് 
വിധേയമാകുന്നതും അംഗീകാരം ലഭിച്ചതായി അറിയിപ്പ് 
കിട്ടിയാൽ 15 ദിവസത്തിനകം ബാക്കിയുള്ള മുഴുവൻ 
തുകയും ഓഫീസിലടച്ച് രസീത് വാങ്ങി 50 രൂപ 
മുദപത്രത്തിൽ എഗ്രിമെന്റ് എഴുതി ഒപ്പിട്ട ശേഷം 
മാത്രമേ നാളികേരം വിളവെടുക്കാനനുവദിക്കുകയുള്ളു. 
7. മൂപ്പെത്തിയ നാളികേരം മാത്രമേ വിളവെടുക്കാനനുവദി 
ക്കുകയുളളു . നാളികേരം ശേഖരിക്കുന്നതിനുമുമ്പായി 
ഫാമിൽ നിന്ന് അനുമതി വാങ്ങിയിരിക്കേണ്ടതാണ്. 
നാളികേരം ശേഖരിക്കുമ്പോൾ ഫാമിലെ കൃഷികൾക്കോ 
മറ്റ് വസ്തു വകകൾ ക്കോ എന്തെങ്കിലും നാശം 
സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം 

ലേലക്കാരനായിരിക്കും. 
8. എന്തെങ്കിലും കാരണവശാൽ നിശ്ചിത ദിവസം ലേലം 
നടക്കാതിരുന്നാൽ ലേലം മാറ്റിവയ്ക്കാനുള്ള അധികാരം 

ഫാം സൂപ്രണ്ടിൽ നിക്ഷിപ്തമായിരിക്കും. 
9. കരിക്കിൻകുലകൾ കെട്ടുക, തെങ്ങിന്റെ മണ്ട 
വൃത്തിയാക്കുക, നാളികേരം നഷ്ടപ്പെടാതെ 
സൂക്ഷിക്കുക എന്നീ ജോലികൾ ലേലക്കാരന്റെ സ്വന്തം 
ചെലവിൽ ചെയ്യേണ്ടതാണ്. ടി പ്രവർത്തനങ്ങളും 
വിളവെടുപ്പും ഫാമിലെ ഉദ്യോഗസ്ഥൻമാരുടെ 
മേൽനോട്ടത്തിലും പരിശോധനയ്ക്കും വിധേയമായിട്ടാ 
യിരിക്കണം. 


നിരതദ്രവ്യം - 25,000 രൂപ. 


ടെണ്ടർ ഫോറത്തിന്റെ വില : 


അസ്സൽ- രൂപ 400 + വാറ്റ് 

പകർപ്പ് രൂപ, 200 + വാറ്റ്. 
ടെണ്ടർ ഫോറം ലഭിക്കുന്ന അവസാന തീയതിയും 
സമയവും - 25- 11- 2009, 11. 30 മണി 


ടെണ്ടർ സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും 25 -11 - 2009, 3 മണി 


ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും - 25 - 11 - 2009, 
3. 30 മണി. 


നിബന്ധനകൾ 


11, 


1. ലേലം/ ടെണ്ടറിൽ പങ്കെടുക്കുവാനാഗ്രഹിക്കുന്നവർ 

ടെണ്ടറിനോടൊപ്പം 50 രൂപ മുദ്രപത്രത്തിൽ എഗ്രിമെന്റും 
നിശ്ചിത തുക നിരതദ്രവ്യവും കെട്ടിവയ്ക്കേണ്ടതാണ്. 
ടെണ്ടറിൽ 1- 12 - 2009 മുതൽ 30 - 11 - 2010 വരെയുള 
കാലയളവിൽ വിളവെടുക്കുന്ന നാളികേരത്തിന് 
നൽകാവുന്ന പരമാവധി തുകയാണ് 
രേഖപ്പെടുത്തേണ്ടത്. 
കവറിന് പുറത്ത് നാളികേര ടെണ്ടർ 2009 -2010 എന്ന് 
രേഖപ്പെടുത്തിയിരിക്കണം. ടെണ്ടറുകൾ സൂപ്രണ്ട്, ജില്ലാ 
കൃഷിത്തോട്ടം, കോട്ടുക്കൽ പി . ഒ ., അഞ്ചൽ എന്ന 
വിലാസത്തിൽ സീൽ ചെയ്ത കവറിൽ 


10. ഓരോ വിളവെടുപ്പിലും ലഭിക്കുന്ന നാളികേരത്തിന്റെ 
എണ്ണം ഫാമിൽ ബോദ്ധ്യപ്പെടുത്തിയശേഷം മാത്രമേ 
നാളികേരം കൊണ്ടുപോകുവാൻ അനുവദിക്കുകയുള്ളു. 
-മൂപ്പെത്തിയ നാളികേരം സ്വന്തം ചെലവിൽ 
- വിളവെടുത്തുകൊണ്ട് പോകുന്നതിനുള്ള അവകാശം 
ഒഴികെ ഫാമിലെ സ്ഥാവര ജംഗമ വസ്തുക്കളിലോ 
ഫാമിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിലോ ലേലക്കാരന് 
യാതൊരു ബന്ധവും ഇല്ലാത്തതാകുന്നു . 
12. ഫാം അവധി ദിവസങ്ങളിൽ നാളികേരം 

വിളവെടുത്തുകൊണ്ടു പോകുവാൻ അനുവദിക്കുന്നതല്ല. 
13 . സർക്കാർ ലേലം/ ക്വട്ടേഷനുകൾക്കുള്ള എല്ലാ പൊതു 

നിബന്ധനകളും ഇതിനും ബാധകമാണ്. കൂടുതൽ 
വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഫാം ഓഫീസിൽ 
നിന്ന് നേരിട്ട് അറിയാവുന്നതാണ്. 


ജില്ലാ കൃഷി ഫാം , 


( ഒപ്പ്) 


10th Nov, 2009 ) 


AGRICULTURE DEPARTMENT 


145 


അഞ്ചൽ, കോട്ടുക്കൽ പി . ഒ. 


സൂപ്രണ്ട്. 


കാര്യാലയം, കാവനാട്, 

എഞ്ചി നീ യർ ( ക്യ ഷി ). 
കൊല്ലം- 3. 

ദർഘാസ്/ ലേലപ്പരസ്യം 


ദർഘാസ് പരസ്യം 


നമ്പർ എ . ഇ . (2 ) 418/ 2009. 


2009 ഒക്ടോബർ 22 . 


നമ്പർ എച്ച്. ഡി .എഫ്. 27 / 2009 - 10. 


2009 ഒക്ടോബർ 20. 


- കേരള ഗവർണ്ണർക്കു വേണ്ടി കൊല്ലം കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന പ്രവൃത്തികൾക്ക് 
അംഗീകൃത കരാറുകാരിൽനിന്നും മൽസര സ്വഭാവമുള്ള 
ദർഘാസുകൾ മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊളളുന്നു . 
-- കവറിന്റെ പുറത്ത് പ്രവൃത്തിയുടെ പേര് എഴുതിയിരിക്കേ 
ണ്ടതാണ്. ദർഘാസുകൾ 18 - 11-2009 വൈകുന്നേരം 3 മണിവരെ 
ഈ ഓഫീസിൽ സ്വീകരിക്കുന്നതും അന്നേദിവസം വൈകുന്നേരം 
3.30 - ന് ഹാജരുള്ള കരാറുകാരുടെയോ അവർ രേഖാമൂലം 
അധികാരപ്പെടുത്തുന്ന ഏജന്റുമാരുടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതുമാണ്. പ്രസ്തുതദിവസംഏതെങ്കിലും കാരണവശാൽ 
അവധി ദിവസം ആയിവന്നാൽ അടുത്ത ദിവസം മുകളിൽ 
പറഞ്ഞ വ്യവസ്ഥയിലും സമയത്തും തുറക്കുന്നതാണ്. 


-- മലമ്പുഴ എച്ച്. ഡി. ഫാമിലെ മുന്നൂറോളം കായ്ഫലമുള്ള 
മാവുകളിൽനിന്ന് വിളവെടുപ്പു നടത്തുന്നതിന് 2009 ഡിസംബർ 
മാസം 16 -ാം തീയതി ദർഘാസ്/ ലേലം നടത്തുന്നതാണ്. 
ആയതിലേക്ക് മുദ്രണം ചെയ്ത ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . ദർഘാസ് ഫോറങ്ങൾ മലമ്പുഴ എച്ച്. ഡി . ഫാം 
ഓഫീസിൽനിന്നും എല്ലാ പ്രവൃത്തിദിവസങ്ങളിലും രാവിലെ 
10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ലഭിക്കുന്നതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വിലയും നികുതിയും (450 രൂപ ) 
ഒടുക്കേണ്ടതാണ്. ആയത് യാതൊരു കാരണവശാലും തിരികെ 
ലഭിക്കുന്നതല്ല. പൂരിപ്പിച്ച ദർഘാസ് ഫോറത്തിനൊപ്പം ഫോട്ടോ 
പതിച്ച തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും ഉള്ളടക്കം 
ചെയ്യേണ്ട താ ണ്. കവറി നു പു റത്ത് വ്യക്തമായി പേരും 
മേൽവിലാസവും രേഖപ്പെടുത്തേണ്ടതാണ്. 3,250 രൂപയുടെ 
നിരതദ്രവ്യം കൃഷി ഓഫീസർ, എച്ച്. ഡി. ഫാം, മലമ്പുഴ എന്ന 
വിലാസത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡ്യ, സിവിൽ സ്റ്റേഷൻ 
ശാഖ , പാലക്കാട് മാറാവുന്ന ഡി ഡി പൂരിപ്പിച്ച ദർഘാസ് 
ഫോറത്തിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 


പവ്യത്തിയുടെ പേരും അടങ്കൽതുകയും- സുനാമി 
പുനരധിവാസ പ്രവൃത്തി- കരുനാഗപ്പള്ളി പഞ്ചായത്തിലെ 
I, XIII, XVI, XVII, XVIII , XXII എന്നീ വാർഡു ക ളിലെ 
ജലനിർഗ്ഗമന സൗകര്യം വിപുലപ്പെടുത്തൽ- രൂപ 8,05,000. 


നിരതദ്രവ്യം - രൂപ 20,125. 


ടെണ്ടർ ഫോറത്തിന്റെ വില - രൂപ 1,500 + വാററ്. 


പണി തീർക്കേണ്ട കാലാവധി 1 മാസം. 


ദർഘാസ് പ്രമാണം കൊല്ലം കുരീപ്പുഴയിലുള്ള കൃഷി 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ 
നിന്നും ദർഘാസ്ദിവസം പകൽ ഒരുമണിവരെ ലഭിക്കുന്നതാണ്. 
ദർഘാസ് പ്രമാണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട്അപേക്ഷകൾ 
സമർപ്പിക്കേണ്ടതും നിശ്ചിത വില്പന നികുതിയടക്കം ഈ 
ആഫീസിൽ അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ദർഘാസ് 
പ്രമാണത്തിന്റെ അധിക പകർപ്പിന് വില്പന നികുതിയടക്കം 
പ്രത്യേക വില അടയ്ക്കേണ്ടതാണ്. ദർഘാസ് പ്രതികയുടെ വില 
യാതൊരു കാരണവശാലും മടക്കികൊടുക്കുന്നതല്ല . ദർഘാസ് 
പ്രതിക അംഗീകൃത കരാറുകാർക്ക് മാത്രം ലഭിക്കുന്നതും ആയത് 

കൈമാറ്റം ചെയ്യാൻ പാടി ല്ലാ ത്ത തു മാ ണ് . അ സി സ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി), കൊല്ലം എന്ന പേരിലടച്ച് 
നിശ്ചിത തുകയുടെ ബാങ്ക് ഡാറ്റ് നിരതദ്രവ്യമായി ദർഘാസി 
നോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത നിരതദ്രവ്യം 
ഇല്ലാത്തതും താമസിച്ച് ലഭിക്കുന്നതുമായ ദർഘാസുകൾ 
നിരസിക്കുന്നതുമാണ്. ദർഘാസിനോടൊപ്പം പ്രാഥമിക കരാർ 
50 രൂപ മുദ്രപത്രത്തിൽ നിശ്ചിത ഫോറത്തിൽ പൂരിപ്പിച്ച് 
സമർപ്പിക്കേണ്ടതാണ്. പൊതുമരാമത്ത് വകുപ്പിൽ ദർഘാസുകളെ 
സംബന്ധിക്കുന്ന എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും 
ബാധകമാണ്. 


- പൂരിപ്പിച്ച ദർഘാസ് ഫോറം 2009 ഡിസംബർ 16 ബുധനാഴ്ച 
ഉച്ചയ്ക്ക് 2 മണിവരെ സ്വീകരിക്കുന്നതായിരിക്കും. ദർഘാസുകൾ 

കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല. അന്നേദിവസം ഉച്ചയ്ക്ക് 3 
മണിക്ക് പരസ്യ ലേലവും നടത്തുന്നതാണ്. അതിനുശേഷം 
അപ്പോൾ സന്നിഹിതരായിരിക്കുന്നവരുടെ സാന്നിദ്ധ്യത്തിൽ 
ദർഘാസുകൾ തുറക്കുന്ന താ യി രിക്കും. പ്രസ്തുത ദിനം 
അവധിആണെങ്കിൽ അടുത്ത പ്രവൃത്തിദിനം ഇതേ സമയം ഇതേ 
വ്യവസ്ഥയിൽ ദർഘാസും ലേലവും നടത്തുന്നതായിരിക്കും. 

ഏറ്റവും കൂടുതൽ നിരക്ക് ഏതിലാണോ വാഗ്ദാനം 
ചെയ്തിരിക്കുന്നത് ആ തുകയ്ക്ക് പാലക്കാട് പ്രിൻസിപ്പൽ 
ക്യഷി ഓഫീ സ റുടെ അംഗീകാ ര ത്തിനു വിധേ യ മായി 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതാണ്. അപ്പോൾതന്നെ നിരക്ക് 
അംഗീകരിച്ചു ഉത്തരവായ കരാറുകാരൻ കരാർ തുകയുടെ 
മൂന്നിൽ ഒരു ഭാഗം കെട്ടി വയ്ക്കേ ണ്ട താ ണ്. ബാക്കിതുക 
ഒറ്റ ഗഡുവായി 2010 മാർച്ച് 31-ാം തീയതിക്കുള്ളിൽ കെട്ടിവയ്ക്കേ 
ണ്ടതാണ്. വിളവെടുക്കുവാനുള്ള അവകാശം 31 -7 - 2010 വരെ 
ഉണ്ടായിരിക്കുന്നതാണ്. 


- ദർഘാസുകൾ യാതൊരു കാരണവും പറയാതെ നീട്ടി 
വയ്ക്കുന്നതിനും നിർത്തിവയ്ക്കുന്നതിനും കൃഷിഓഫീസർക്ക് 
അധികാരംഉണ്ടായിരിക്കുന്നതാണ്. സർക്കാർ ദർഘാസുകൾക്കുള്ള 
എല്ലാ നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 
കൂടുതൽ വിവരങ്ങൾ മലമ്പുഴ എച്ച്. ഡി. ഫാം ഓഫീസിൽനിന്നും 
ലഭിക്കുന്നതാണ്. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

( ഒപ്പ്) 
എഞ്ചിനീയർ (കൃഷി) യുടെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 


എച്ച്. ഡി . ഫാം , 
മലമ്പുഴ. 


( ഒപ്പ്) 
കൃഷി ആഫീസർ. 


